GovernmentofKerala 
കേരള സർക്കാർ 

2007 


Reg. No, രജി. നമ്പർ 
KLITV( N )/122006 -2008 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

19th February 2008 
Thiruvananthapuram ,Tuesday 2008 ഫെബ്രുവരി 19 
തിരുവനന്തപുരം, ചൊവ്വ 

30th Magha 1929 
- 1929 മാഘം 30 


Vol. LITI 


വാല്യം 53 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


L . A . Notifications and 

Declarations 


ERNAKULAM DISTRICT 
1961 - ലെ കേരള സർവെയുംഅതിർത്തിയും സംബന്ധിച്ച 
ആക്ടിലെ 6ം വകുപ്പ് പ്രകാരമുള 

പരസ്യം 
നമ്പർ എ1-1473/ 2007. 

2008 ജനുവരി 17. 
താഴെ പറയുന്ന താലൂക്കിലെ താഴെ പറയുന്ന 
വില്ലേജിലെ താഴെ പറയുന്ന സർവ്വേ നമ്പരിൽപ്പെടുന്ന 

രിയുടെ സർവ്വേ നടത്തണമെന്ന് ഗവൺമെൻ 
നിർദേശിച്ചിരിക്കയാൽ താഴെ പറയുന്ന വില്ലേജില 
സർ ( പവർത്തനങ്ങൾ വേഗംതന്നെ ആരംഭിക്കുന്ന 
താണെന്നും താഴെ പറയുന്ന വില്ലേജിലെ താഴെ പറയുന്ന 
സർവെ നമ്പർ അതിർത്തി തിരിച്ച് സാലെ പെയ്യുന്ന 
താണെന്നും 1961 - ല് കരള സർവ്വയും അതിർത്തിയും 
സംബന്ധിച്ച ആക്ടിലെ 6 (1 ) -ാം വകുപ്പു പ്രകാരം 
തിനാൽ പരസ്യംചെയ്യുന്നു . 
- താഴെ പറയുന്ന ഭൂമിയുടെ ഉള്ളിലോ അഥവാ 
അവയോടുചേർന്നാ സ്ഥിതി ചെയ്യുന്ന രജിസ്റർ 

യ (1) ഭൂമിയിൽ അവകാശംഉണ്ടെന്ന് തേ ർച്ച ചെയ്യുന്ന 
ഏതൊരാളേയും നേരിട്ടോ ഏജൻറ് മുഖേനയോ 
സ്ഥലത്തു ജോലി ചെയ്യുന്നസിയാറുടെ അടുത്ത 
ഹാജരാകുന്നതിനും അതിരുകൾ കാണിച്ചു കൊടുക്കു 
നതിനും അതിനോട് ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകു 
ന്നതിനും വേണ്ടി അതാതു സമയം ആവശ്യപ്പെടുമ്പോൾ 
ഹാജരാകുന്നതിനും വേണ്ടി ഇതിനാൽ ക്ഷണിച്ചു . 
ലകൊളളുന്നു . 

| പ്രസ്തുത ആക്ടിലെ 6 (2 ) എന്ന വകുപ്പു 
പകാരം ഈ പരസ്യം താഴെപറയുന്ന ഭൂമിയിൽ അവകാശ 
ബന്ധമുളള ഏതൊരാൾക്കുമുള്ള സാധുവായ 
നോട്ടീസായി കണക്കാക്കാണ്. 
-- (പ്രസ്തുത ആക്ടിലെ 6 ( 3 ) Oം വകുപ്പുപ്രകാരം 
രജിസ്ററർ ചെയ്ത എല്ലാ കൈവശക്കാരും ; 


" ( എ ) സർവ്വ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനം 

ചെയ്യേണ്ട ആവശ്യമുണ്ടായേക്കാവുന്ന വല്ല 
മരങ്ങളോ കുററിക്കാടുകളോ വേലികളോ 
- നിൽക്കുന്ന വിളകളാ അഥവാ സാരവത്തായ 
മറു തടസ്സങ്ങളോ 15 ദിവസത്തിനകം 
മുറീച്ചുകളയുകയാ നീക്കം ചെയ്യുകയാ 

യ ത് അതിരുകളോ മററു ലൈനുകളോ 

വടിപ്പാക്കണമെന്നും; 
( ബി ) കൊടി പിടിക്കുന്നവരേയും ചെയിൻമാൻ 

മാരേയുംനിയോഗിച്ച് അതത് സമയം ആവശ്യ 
മായകമാവുന്ന സമയത്തേക്കും കാലത്ത് 

തൊഴിലാളികളെഏർപ്പെടുത്തണമെന്നും 
( സ ) അനുയോജ്യമായ സർവെയെ അടയാള 

നൽകണമെന്നും മറ്റു പ്രകാരത്തിൽ പ്രസ്ത 
ആക s " അതുപ്രകാരം ഉണ്ടാക്കിയിട്ടുളള 
ചട്ടങ്ങളേംഅനുസരിച്ച്ആവശ്യപ്പെട്ടേക്കാവുന്ന 
സഹായം സർവ്വേയർക്ക് നൽകണമെന്നും 
ഇതിനാൽ ആവശ്യപ്പെടുന്നു . 
മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുളള 
ഖണ്ഡിക (പകാരമുളള അ ല്യർത്ഥനകൾ അനുസരി 
കുന്നതിൽ ആരെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ 
ജോലി കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിക്കുന്നതും 
ആയതിൻറ ലവ് ആക്ടീലും അതുപകാരം 
ഉണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളിലും വ്യവസ്ഥ ചെയ്തി 
മുളളതുപോലെ വീഴ്ച വരുത്തിയിട്ടുളളവരിൽ നിന്ന് 
വസൂലാക്കാവുന്നതാണ്, 

മൂമിയുടെവിവരങ്ങൾ 

- ജില്ല എറണാകുളം 
താലക - കണയന്നുർ, വില്ലേജ് - എറണാകുളം, 

സർവ്വ നമ്പർ 125, 126, 127, 132, 133, 350, 
351 , 352, 410, 411 , 416, 417, 418, 419 423 424 
425 , 420, 427 , 428, 430, 31, 432, 686, 687, 1655, 
180i , 1951 , 2340 , 2425, 

- (ഒപ്പ്) 
സ്പെഷ്യൽ തഹശീൽദാർ (എൽ. എ . 
ററില , 

എൻ. എച്ച് . നമ്പർ III. 


